


ഹോട്ട സോട്ട - സംശയങ്ങളും വസ്തതകളും 


എന്താണ്‌ ഹോട്ടസോട്ട? 


കൊറോണ വൈറസ്‌ അണുബാധയുടെ 
വ്യാപനത്തിന്‌ ഏറ്റവും കൂടുതല്‍ സാധ്യത 
ഉള്ളതായി കണ്ടെത്തുന്ന 
പ്രദേശങ്ങളാണ്‌ ഹോടസ്സോട്ടുകള്‍ ആയി 
പ്രഖ്യാപികുന്നത്‌. ഇവിടെ ആളുകള്‍ 
തമ്മിലുള്ള സമ്പര്‍ക്കം കുറയയന്നതിലുടെ 
രോഗവ്യാപനം നിയന്ത്രിക്കുക എന്ന 
ലക്ഷ്യത്തോടകുടിയാണ്‌ ഹോട്ടസോട്ട 
ആയി പ്പഖ്യാപിക്കുന്നത്‌. 








AL Se 
t K 4 + 
|, Lie റി ല്‍ 
| ‘a ei rn 
GOVERNMENT OF KERALA പറ Ry 
Tv ന: B 


ഒരു തദ്ദേശസ്ഥാപനപ്രദേശത്ത നിലവില്‍ 


റിഷേര്‍ട്ട്‌ ചെയ്യപെട്ട പോസിറ്റിവ്‌ 

കേസുകളുടെ എണ്ണവും, റിഷേര്‍ട്ട്‌ ചെയ്യപെട്ട Re te et 
കോവിഡ്‌ രോഗികളുടെ പ്രൈമറി . 
കോണാക്റ്റകളുടെയും, അവരുടെ 

സെകണ്ടറി കോണ്ടാകറ്റുകളുടെയും എണ്ണം 

കണകാകിയുള്ള ഒരു സംഖ്യയാണ്‌ 


ആണ്‌ ഹോട്ട്സോട്ട്‌ നിര്‍ണയിക്കാന്‍ 
ഉപയോഗികുന്നത. 





GOVERNMENT OF KERALA | 





ഒരെ ഹോട്ട്‌സോട്ടില്‍ അനുവദിക്കാത്തത്‌ എന്തൊക്കെയാണ്‌ ? 


+ എമര്‍ജന്‍സികള്‍ ഒഴികെ ഹോട്ടസോട്ട 
NNN പ്രദേശത്ത്‌ നിനനും പുറത്തേക്കോ 
| അകത്തേക്കോ പോവാന്‍ ആളുകള്‍ക്ക്‌ 
So No | 4 വിലക്കുണ്ട്‌. 
1) | പ്രഭാതസവാരി, സായാഹ്നസവാരി 


1 എന്നിവക്കായി പ്പറത്തിറങ്ങുന്നതിനും 
ഹോട്ടസ്പോട്ടുകളില്‍ വിലക്കുണ്. 














GOVERNMENT OF KERALA 


ഒരെ ഹോട്ട്‌സോട്ടില്‍ അനുവദിക്കാത്തത്‌ എന്തൊക്കെയാണ്‌ ? 


പലചരക്ക്‌, മതുന്ന്‌ എന്നിവയ്യായി പോലും 
ആരെയും പുറത്തുകടക്കാന്‍ Tree Home Delivery Me 
അനുവദിക്കില്ല, — a 





ഭക്ഷണം, മഒതുന്ന്‌, ഒറ്റ്‌ അവശ്വവസ്മക്കള്‍ 
എന്നിവ വിട്ടതോറും വിതരണം 
ചെയുന്നത്‌ സര്‍ക്കാര്‍ ഉറക്കും. 





ച്‌ A f SS 'N, ~~ 
4 A 
jf INA 
GOVERNMENT OF KERALA Coleen EN oth) 
a a : 


ഒരെ ഹോട്ട്‌സോട്ടില്‍ അനുവദിക്കാത്തത്‌ എന്തൊക്കെയാണ്‌ ? 


Ee 
a 


7 
= 
- 
= 
hs 


ചിന 
നം . 


= 
| & a ae 
"al 
ad 
3 


~ 





ഹോട്ട്‌സ്‌പോട്ട്‌ ഏരിയകളില്‍ മിഡിയകും 
പ്രവേശനം ഉണ്ടായിരിക്കില്ല. 


അവശ്യവസ്തക്കളുടെ കൈമാറ്റത്തിനായി 
ഒരു എന്ടി/എകിറ്റ്‌ പോയി ഒഴികെ, 
ഹോട്ടസ്പോട്ടകളുടെ അതിര്‍ത്തികള്‍ 
പൂര്‍ണ്ണമായും സില്‍ ചെയുന്നതാണ്‌. 





ഹോട്ട്‌സ്‌പേട്ട ഏരിയയില്‍ എന്തോക്കെയാണ്‌ അനുവദിച്ചിരിക്കുന്നത്‌? 


കൊറോണ വൈറസിന്‍റെ വ്യാപനം 
നിയന്ത്രിക്കാന്‍ സര്‍ക്കാര്‍ വീട്ടതോറുളുള്ള 
നിരിക്ഷണം ഉറമാകും. 


പലചരക്ക്‌ സാധനങ്ങളും ഒറ്റ്‌ 
അവശ്യവവസ്തക്കളും ഓര്‍ഡര്‍ 


ചെയുന്നതനുസരിച്ച്‌ വിട്ടിലെത്തിക്കാനുള്ള 
സംവിധാനം ഒരുക്കും. 








A “f SS > ~ 
WK tA 
ഗന; 
GOVERNMENT OF KERALA പറ്റി, 
ES A : 
x 2 a 


ഹോട്ട്‌സ്‌പേട്ട്‌ ഏരിയയില്‍ എന്തോകൊെയാണ്‌ അനുവദിച്ചിരികുന്നത്‌? 


ള്‌ [ജയ്‌ | 


ഹോട്ടസോട്ട പ്രദേശങ്ങള്‍ വ്യകതമായ 
സുരക്ഷാക്രമികരണങ്ങളോട്‌ കൂടി 


സര്‍ക്കാര്‍ ശുചികരിക്കും, മെഡിക്കല്‍ എമഒര്‍ജന്‍സികള്‍ ഉണ്ടാവുന്ന സാഹചര്യങ്ങളില്‍, 


പ്രത്യേക അനുമതിയുള്ള ആംബുലന്‍സുകളുടെ സേവനം 
ഹോട്ട്‌സോട്ട്‌ പ്രദേശത്തേക്ക്‌ പ്രവേശിക്കാനും 
പുറത്തുകടക്കാനുമായി ഉപയോഗടെട്ടത്താവുന്നതാണ്‌. 





ഒരു പ്രദേശം ഹോട്ട്സ്‌പോട്ട്‌ ഏരിയ അല്ലാതാവുന്നത്‌ എഷേള്‍? 


ഹോട്ടസദോട്ട ആയ ഒരു പ്രദേശത്ത 
നിന്നുളള വിവരങ്ങള്‍ ഒരാഴുക്കാലം 
തൃടര്‍ച്ചയായി വിശകലനം ചെയ്യതിനു 
ശേഷം മാത്രമേ ആ പ്രദേശത്തെ 
ഹോട്ട സ്മോട്ടുകളുടെ പട്ടികയില്‍ നിന്നും 
ഒഴിവാക്കുകയുളള. 








GOVERNMENT OF KERALA 





സര്‍ക്കാര്‍ പ്രഖ്യാപിക്കുന്ന ഹോട്ടസോട്ട ലിസ്റിലളള പ്രദേശങ്ങളെ 
എങ്ങനെ അറിയാന്‍ സാധിക്കും? 
| cS പുതൃതായി ചേര്‍ക്കകെട്ടന്നതൃം 
ഒഴിവാകുന്നതുമായ ഹോട്ട്‌ സ്പോട്ടുകളുടെ 


ier vi വിവരങ്ങള്‍ ആരോഗ്യ, കുടുംബക്ഷേമ 


വകുപ്‌ ഡെയിലിബുള്ളറിനില്‍ 


a പ്രസിദ്ധീകരിക്കുന്നതാണ്‌. 





— 


‘2 ‘ors 
GOVERNMENT OF KERALA te | ae Bi 


7 ys i ലല 
‘i x oe, 
ല്‌ >. E ല്‌ 








